സ.ഉ.(കഖെ നം.30/2023/ITD 


"ഭരണഭാഷ- മാതൃഭാഷ" 


YEARS OF 
CELEBRATING 
THE MAHATMA 


ഇലക്ട്രോണിക്സ്‌ & വിവര സാങ്കേതിക വിദ്യ വകുപ്പ്‌ - അക്ഷയ പദ്ധതിയിലെ 6 തസ്തികകളെ വിവിധ 
കാറ്റഗറികളില്‍ ഉള്‍പ്പെടുത്തി ഉത്തരവ്‌ പൂറപ്പെടുവിക്കുന്നു. 

ഇലക്ടോണിക്സ്‌ & വിവര സാങ്കേതിക വിദ്യാ (സി) വകുപ്പ്‌ 
സ.ഉ.(കൈ) നം.30/2023/112 തീയതി,തിരുവനന്തപുരം, 19-08-2023 


പരാമര്‍ശം:- 1. 20/02/2020 തീയതിയിലെ സ.ഉ(സാധാ) നം.25/2020/വിസവ നമ്പര്‍ സര്‍ക്കാര്‍ 
ഉത്തരവ്‌ 


1/02/2021 തീയതിയിലെ സ.ഉ(അച്ചടി) നം.29/2021/ധന നമ്പര്‍ സര്‍ക്കാര്‍ 
ഉത്തരവ്‌ 


അക്ഷയ ഡയറക്ടറുടെ 21/02/2022 ലെ എകെഎസ്‌ 352/2021- 
പിഎ(എഎസ്പിഒ)/115 നം കത്ത്‌ . 


ഉത്തരവ്‌ 


കേരള സര്‍ക്കാറിന്റെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളില്‍ കോണ്‍ടാക്ട്‌ 
വ്യവസ്ഥയില്‍ നിയമനം നല്‍കുറ്പെടുന്ന വിവിധ തസ്തികകളെ കാററഗറി തിരിച്ച്‌ 
ഉത്തരവ്‌ പുറപ്പെടുവിക്കാറുണ്ട്‌ അത്തരത്തിള്‍ വിവിധ കാറ്റഗറികളില്‍ 
ഉല്‍പ്പെടുത്തിയട്ടുള്ള തസ്തികകള്‍ക്ക്‌ വേതനം പുതുക്കുന്നതിനായി ധനകാര്യ വകുപ്പ്‌ 
നിശ്ചിത ഇടവേളകളില്‍ പൊതുവായി ഉത്തരവ്‌ പുറപ്പെടുവിക്കാറുണ്ട്‌. 
പരാമര്‍ശം (1) സര്‍ക്കാര്‍ ഉത്തരവ്‌ പ്രകാരം അക്ഷയ പദ്ധതിയിലെ മാനേജര്‍ (സര്‍വ്വീസ്‌ 
ഡെലിവറി), മാനേജര്‍ (കണ്ടന്റ്‌ ഡെവലപ്പ്മെന്റ്‌), അക്ഷയ കോര്‍ഡിനേറ്റര്‍ എന്നീ തസ്തികകളെ വിവിധ 
കാറ്റഗറികളില്‍ ഉള്‍പ്പെടുത്തുകയും ദിവസ വേതന/കരാര്‍ ജീവനക്കാരുടെ വേതനം പുതുക്കി 
നിര്‍ണ്ണയിച്ചകൊണ്ടുള്ള പരാമര്‍ശം (2) സര്‍ക്കാര്‍ ഉത്തരവ്‌ പ്രകാരം പ്രസ്തൃത തസ്തികയിലുള്ളവര്‍ക്ക്‌ 
ആനുപാതികമായ വേതനവര്‍ദ്ധനവ്‌ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്‌. എന്നാല്‍ അക്ഷയ പദ്ധതിയിലെ 
ബാക്കിയുള്ള തസ്തികകള്‍ക്ക്‌ ശമ്പള വര്‍ദ്ധനവ്‌ ലഭിക്കുന്നില്ലെന്നും ആയതിനാല്‍, പരാമര്‍ശം (2) സര്‍ക്കാര്‍ 
ഉത്തരവ്‌ പ്രകാരം, അക്ഷയ പദ്ധതിയിലെ മറ്റ തസ്തികകളും വിവിധ കാറ്റഗറികളില്‍ ഉള്‍പ്പെടുത്തി വേതന 
വര്‍ദ്ധനവ്‌ അനുവദിക്കണമെന്നും പരാമര്‍ശം (3) കത്ത്‌ പ്രകാരം അക്ഷയ ഡയറക്ടര്‍ 
അഭ്യര്‍ത്ഥിക്കുകയുണ്ടായി. 
2.സര്‍ക്കാര്‍ ഇക്കാര്യം വിശദമായി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തില്‍ അക്ഷയ പദ്ധതിയുടെ 
പ്രാധാന്യം കണക്കിലെടുത്ത്‌ പദ്ധതിയുടെ കീഴിലെ വിവിധ തസ്തികകളെ വിദ്യാഭ്യാസ യോഗ്യത, 
ജോലിയുടെ സ്വഭാവം, ഉത്തരവാദിത്തം, നിലവില്‍ ലഭിക്കുന്ന വേതനം എന്നിവ കണക്കിലെടുത്ത്‌ താഴെ 
പറയും പ്രകാരം വിവിധ കാറ്റഗറികളില്‍ ഉള്‍പ്പെടുത്തി പരാമര്‍ശം (2) സര്‍ക്കാര്‍ ഉത്തരവ്‌ പ്രകാരമുള്ള 


വേതന വര്‍ദ്ധനവ്‌ ചുവടെ ചേര്‍ത്തിരിക്കുന്ന വ്യവസ്ഥകള്‍ക്ക്‌ വിധേയമായി അനുവദിച്ച്‌ ഉത്തരവ്‌ 


സ.ഉ.(കഖെ നം.30/2023/ITD 


പൂറപ്പെടുവിക്കുന്നു. 


നിലവിലെ 
തസ്തികയുടെ പേര്‌ കാറ്റഗറി 
വേതനം 


കാറ്റഗറി V॥ 
അസിസ്റ്റന്റ്‌ പ്രോജക്ട്‌ 


പരമാവധി പ്രതിമാസ കരാര്‍ വേതനം 
കോര്‍ഡിനേറ്റര്‍ (ടെക്നിക്കല്‍) 
30,995/- രൂപ 


കാറ്റഗറി ഗി॥ 
അസിസ്റ്റന്റ്‌ പ്രോജക്ട്‌ 
ലം പരമാവധി പ്രതിമാസ കരാര്‍ വേതനം 


കോര്‍ഡിനേറ്റര്‍ 
30,995/- രൂപ 


(ജനറല്‍) 


കാറ്റഗറി Vil 


കാമ്പയിന്‍ എക്സിക്യട്ടിവ്‌ 


പരമാവധി പ്രതിമാസ കരാര്‍ വേതനം 
29,535/-രൂപ 
കാറ്റഗറി ഗി 

പ്രോജക്ട്‌ അസിസ്റ്റന്റ്‌ പരമാവധി പ്രതിമാസ കരാര്‍ വേതനം 


29,535/-രൂപ 


കാറ്റഗറി ഗി 
ബ്ലോക്ക്‌ കോര്‍ഡിനേറ്റര്‍ പരമാവധി പ്രതിമാസ കരാര്‍ വേതനം 


29,535/-രൂപ 


കാറ്റഗറി ॥ 


പരമാവധി പ്രതിമാസ കരാര്‍ വേതനം 
ഡാറ്റ എന്‍ട്രി ഓപ്പറേറ്റര്‍ 
21,175/- രൂപ 


1.വേതന വര്‍ദ്ധനവിന്‌ ഉത്തരവ്‌ പുറപ്പെടുവിക്കുന്ന തീയതി മുതല്‍ മാത്രമേ പ്രാബല്യം ഉണ്ടായിരിക്കുകയുള്ളു. 


2. കരാര്‍/ദിവസ വേതന നിയമനങ്ങളുമായി ബന്ധപ്പെട്ട്‌ ധനവകുപ്പ്‌ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകളിലെ 
നിബന്ധനകള്‍ പൂര്‍ണ്ണമായും പാലിച്ച്‌ നടത്തിയിട്ടുള്ള നിയമനങ്ങള്‍ക്ക്‌ മാത്രമേ ഈ വേതന വര്‍ദ്ധനവിന്‌ 


അര്‍ഹത ഉണ്ടായിരിക്കുകയുള്ളു. 


3. താല്‍കാലിക നിയമനങ്ങളുമായി ബന്ധപ്പെട്ട്‌ ധനവകുപ്പ്‌ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകളിലെ 
നിബന്ധനകള്‍ പൂര്‍ണ്ണമായും പാലിച്ച്‌ മാത്രമേ അക്ഷയ പ്രോജക്ടില്‍ ഇനി മുതല്‍ താല്‍കാലിക 


നിയമനങ്ങള്‍ നടത്താന്‍ പാടുള്ളൂ. 


4. കരാര്‍ അടിസ്ഥാനത്തിലുള്ള നിയമനങ്ങള്‍ക്ക്‌ വ്യക്തമായ കരാര്‍ ഉണ്ടായിരിക്കേണ്ടതാണ്‌. 


സ.ഉ.(കഖെ നം.30/2023/ITD 


5. പുതുക്കിയ വേതനം അനുവദിക്കുന്നതിന്‌ നടപ്പ്‌ സാമ്പത്തിക വര്‍ഷം മതിയായ ബഡ്ജറ്റ്‌ പ്രൊവിഷന്‍ 


ഉറപ്പ്‌ വരുത്തേണ്ടതാണ്‌. 


6. കരാര്‍ പുതുക്കുന്നതിന്‌ performance appraisal നിര്‍ബന്ധമാണ്‌. കരാര്‍ പുതുക്കുന്ന സന്ദര്‍ഭങ്ങളില്‍ 


കുറഞ്ഞത്‌ ഒന്നോ രണ്ടോ ദിവസത്തെ ഇടവേള നിര്‍ബന്ധമായും നല്‍കേണ്ടതാണ്‌. 


(ഗവര്‍ണറുടെ ഉത്തരവിന്‍ പ്രകാരം) 
രാജേഷ്‌ കുമാര്‍ എം 
അഡിഷണല്‍ സെക്രട്ടറി 
പകര്‍പ്പ്‌ 
ഡയറക്ടര്‍, കേരള സംസ്ഥാന ഐ.ടി മിഷന്‍ & അക്ഷയ, തിരുവനന്തപുരം. 
ധനകാര്യ വകുപ്പ്‌ (EXP-B3/8/2023-FIN dtd 12/05/2023 പ്രകാരം) 
പ്രിന്‍സിപ്പല്‍ അക്കാണ്ടന്റ്‌ ജനറല്‍ (ആഡിറ്റ്‌), കേരളം, തിരുവനന്തപുരം. 
അക്കണ്ടന്റ്‌ ജനറല്‍ (എ &ഇ), കേരളം, തിരുവനന്തപുരം. 
സ്റ്റോക്ക്‌ ഫയല്‍/ഓഫീസ്‌ കോപ്പി 


ഉത്തരവിന്‍ പ്രകാരം 


സെക്ഷന്‍ ഓഫീസര്‍ 


